Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


കാർ 


ള സർക 
NMENT OF 


KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| 


Vol. III 
വാല്യം 2 [ 


3rd December 2013 

2013 ഡിസംബർ 3 
| 12th Agrahayana 1935 
1935 അഗ്രഹായനം 12 


- No. 

നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിജിടി / 783 / 2013 . 

2013 നവംബർ 4. 
കേരള ഭൂജല വകുപ്പ് തൃശ്ശൂർ ജില്ലാ ആഫീസിലേക്ക് 
താഴെ പറ യു ന്ന സാധ ന ങ്ങൾ| മെഷിനറികൾ വിതരണം 
ചെയ്യു ന്ന തിനായി യഥാർത്ഥ നി ർമ്മാതാക്കൾ അവരുടെ 
അംഗീകൃത വിതരണക്കാർ എന്നിവരിൽനിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 

ദർഘാസ് നമ്പരും 

നമ്പർ വിവരവും 
1 52/ 2013 -14 -- 2 HP Three phase submersible pump 

with starter sutitable for 110mm dia . Bore well which 
delivers 3000LPH at a Total Head of 100 M with 

accessories — 1 No. 
2 53 / 2013 - 14 _ 140mm PVC Pipe ( 6Kg/cm2) (ISI ) 

276 m . 
3 54 /2013- 14 — Water level indicator with a length of 

100 Mtrs . having a least count of 1 MM . They 
should be audio and visual indicators and less than 
15 MM Probe dia . - 2 Nos. 


നിരതദ്രവ്യം അടങ്കൽ തുകയുടെ 1 %. 

ദർ ഘാ സ് ഫോറത്തിന്റെ വില അസ്സൽ - 400 + 
വിൽപ്പന നികുതി. 

പകർപ്പ് ? 200 + വിൽപ്പന നികുതി. 

ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക മായോ 
മണിയോർഡറായോ ( തിരിച്ചുനൽകുന്നതല്ല ) അടച്ച് ഒറിജിനൽ 
നിർ മ്മാ താ ക്ക ൾ / അ വ രുടെ അംഗീ ക ത ഏ ജ ന്റു മാർ 
വിതരണക്കാർ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം 
ആവശ്യപ്പെട്ടാൽ ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, സീതാറാം 
മിൽ ലെ യിൻ, പൂങ്കു ന്നം പി . ഒ ., തൃശ്ശൂർ- 680 002 എന്ന 
കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് 
ഫാറ ങ്ങ ൾ ഓരോ വക കൾക്കും പ്രത്യേകം പ്രത്യേകം 
കവറുകളിൽ മുദ്രചെയ്ത്ഓരോ കവറിലും ദർഘാസ് നമ്പരും 
ഏതു വകകൾക്ക് ഉള്ളതാണെന്നും രേഖപ്പെടുത്തി ജില്ലാ 
ആ ഫീ സർ, ഭൂജ ല വ കു പ്പ് , സീതാ റാം മിൽ ലെ യിൻ, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ - 680 002 എന്ന വിലാസത്തിൽ 
4 - 12 - 2013 - ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്കു മുമ്പായി എത്തിക്കേണ്ട 
താകു ന്നു . താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രവെച്ച് ദർഘാസുകൾ 
4 - 12 - 2013 - ന് വൈകിട്ട് 4 മണിക്ക് സന്നിഹിതരായ ദർഘാസു 
കാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 


ദർഘാസ് ഫാറങ്ങളുടെ വിൽപ്പന 29 - 11- 2013 - ന് രാവിലെ 
11 മണിക്ക് തുടങ്ങി 4 - 12- 2013 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാ 
നിപ്പിക്കുന്നതാണ്. ഓരോ ദർഘാസിനൊപ്പവും ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേണ്ട 
താകുന്നു . കേരളത്തിനു പുറത്തുള്ള കമ്പനികളിലേക്ക്മുദ്രപത്രം 
നൽകുന്നതിന് ? 165 മണിയോർഡറായി ടെണ്ടർ ഫാറത്തിന്റെ 
വിലയോടൊപ്പം നൽകേണ്ടതാണ്. ഇതിൽ 3 65 പോസ്റ്റൽ 
ചാർജ്ജാ ണ് . ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് 
ഡാഫ്റ്റുകൾ മുതലായവ ദർഘാസ് ഫാറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫാറങ്ങൾ വി . പി . പി . ആയി 
അയയ്ക്കുന്നതല്ല . നിരതദ്രവ്യമായി ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 
1 % ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കാനുള്ള അധികാരം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് തുറക്കുന്ന ദിവസം 
അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാ സു കൾ തുറക്കു ന്ന താ യി രിക്കും കേരള 
സർക്കാരിന്റെ ദർ ഘാ സിനെ സംബ ന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 


ഭൂജലവകുപ്പ് 
ജില്ലാ ഓഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


e 


